GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


സ് 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 18 
18th August 2020 

1196 ചിങ്ങം 2 
2nd Chingam 1196 


നമ്പർ 


33 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ശാവണം 27 
27th Sravana 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


18th AUG . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5933 


Thaliparamba Taluk 


പേര് 


മരിച്ചവരുമായുള്ള വയസ് 


ക്രമ 
നമ്പർ 


ബം 


പരസ്യം 


നമ്പർ ജി1-1453 2020. 


2020 ജൂലൈ 27 . 


65 


34 


1 വി . കെ . വേണുഗോപാലൻ 

പരേതയായ 

വത്സലയുടെ ഭർത്താവ് 
2 വി . കെ . വരുൺ കുമാർ 

മകൻ 
വി . കെ . വിഥുൻ കുമാർ 

വി . കെ . വിജിൻ കുമാർ 
താലൂക്കാഫീസ്, 

( ഒപ്പ് ) 
പയ്യന്നൂർ . 

തഹശീൽദാർ . 


3 


32 


4 


തളിപ്പറമ്പ് താലൂക്കിൽ ഇരിക്കൂർ അംശം , പെരുവളത്ത് 
പറമ്പ് ദേശത്ത് വസർ വീട്ടിൽ കുഞ്ഞി മാ യ ൻ , വി . വി . 
എന്നയാൾ 3-10-2018 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാര്യ ആസ്യ , പി . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്ന 6 പേരാണ് അനന്തരാവകാശികളായിട്ടുള്ള 
തെന്നറിയുന്നു . 


26 


പേര് 


കമ 
നമ്പർ 


മരിച്ചയാളുമായുള്ള വയസ് 

ബന്ധം 


1 


ആസ്യ, പി . 


ഭാര്യ 


59 


2 


ജസീല , പി . 


മകൾ 


40 


3 


ഷക്കീല , പി . 


38 


4 


ഷബീല , പി . 


34 


5 


സഹോദരി 


77 


പാത്തുമ്മ 
ആയിഷ വയലംവളപ്പിൽ 


6 


സഹോദരി 


74 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തളിപ്പറമ്പ് തഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ട താണ്. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


ബം 


11 


47 


താലൂക്കാഫീസ്, 
തളിപ്പറമ്പ . 


( ഒപ്പ് ) 
തഹശീൽദാർ. 


KASARAGOD DISTRICT 
Hosdurg Taluk 
പരസ്യം 

( 1 ) 
റഫ്. ബി4-18466 2019. 

2020 മാർച്ച് 17 . 
ഹോസ്ദുർഗ് താലൂക്കിൽ നീ ലേ ശ്വരം വില്ലേജിൽ 
പള്ളിക്കര ദേശത്ത് പുലിയക്കാടൻ വീട്ടിൽ പി . കുഞ്ഞിപ്പെണ്ണ് 
എന്നവർ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേത യുടെ മകൻ 
പി . രാമ ചന്ദ്രൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൾ 
3-4-2007 -ാം തീയതി മരിച്ചു പോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 
1 പി . രാമചന്ദ്രൻ 

മകൻ 
2 ഉണ്ണികൃഷ്ണൻ, പി , കെ . മരണപ്പെട്ട മകൻ 

കുഞ്ഞമ്പു വിന്റെ മകൻ 
മേൽപ്പറ ഞ്ഞ വരാണ് 

പരേ തയുടെ അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം ഹോസ്ദുർഗ്ഗ് 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 
റഫ്. ബി2-309712020. 

2020 മാർച്ച് 20 . 
ഹോസ്ദുർഗ്ഗ് താലൂക്കിൽ പുല്ലൂർ വില്ലേജിൽ ചാലിങ്കാൽ 
ഹരി പുരം ദേശത്ത് ചാലിങ്കാൽ വീട്ടിൽ രാഘ വൻ , സി . 
s / o തു രു മ്പ ൻ എന്നയാൾ മരിച്ചു പോ യെന്നും വിവിധ 
ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തന്റെ ഭാര്യയായ കല്ല്യാ ണി , സി . 

സമർപ്പിച്ച് 
അ അ ക്ഷയിൻ മ ൽ 

ബന്ധപ്പെട്ട് വില്ലേജാഫീസർ വഴി 
അന്വേഷണം 

നടത്തിയതിൽ ടിയാൻ 9-1-2020 -ാം തീയതി 
മരിച്ചുപോയെന്നും പത്തിന്റെ അവകാശികളായി താഴെ പറയുന്ന 
4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


Payyannur Taluk 


തിരുത്തൽ പരസ്യം 


നമ്പർ ജി1-127332019. 


2020 ജൂലൈ 14 . 


28-4-2020 - ലെ 17 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം IX , 
പാർട്ട് III ) ക മ്മീഷ ണ റേറ്റ് ഓഫ് ലാന്റ് റ വ ന 
വിഭാഗത്തിൽ പേജ് നമ്പർ 3225 - ൽ ക്രമ നമ്പർ ( 1 ) ആയി 
(പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യത്തിൽ താഴെപ്പറയുന്ന 
വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി വായിക്കേണ്ടതാണ്. 


" പയ്യന്നൂർ താലൂക്കിൽ വെള്ളൂർ വില്ലേജിൽ വെള്ളൂർ 
ദേശത്ത് എം . വി . നാരായണൻ എന്നയാൾ 30-12-2015 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പത്തന്റെ മകന്റെ മകൻ എം . വി. മുളീധരൻ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 10 
(പത്ത്) പേരാണ് അന ന്ത രാവ കാ ശി ക ളാ യിട്ടു ള്ളതെന്ന് 
അറിയുന്നു ." 


ബന്ധം 


1 


58 


കല്ല്യാണി , സി . 
വിജയൻ , ആർ . 
രജനി , ആർ . 


ഭാര്യ 
മകൻ 


2 


39 


3 


മകൾ 


36 


4 


സൌമിനി, ആർ . 


28 


പരേതയായ വത്സലയുടെ അവകാശികൾ താഴെപ്പറയും 
പ്രകാരം തിരുത്തി വായിക്കേണ്ടതാണ്. 
Gaz , No. 33 /2020 /DTP ( CLP ). 

209 


